| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNM 


MENT OF 


KERALA 


विजपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


- No. 


THIRUVANANTHAPURAM , TUESDAY 


12th January 2010 

2010 ജനുവരി 12 
22nd Pousha 1931 
| 1931 പൌഷം 22 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


നമ്പർ റ്റി . എക്സസ്. 10 / 10820/ 2009 . 


2009 ഡിസംബർ 31. 


നമ്പർ റ്റി. എക്സസ്./ 03/ 10068/ 2009. 


2009 ഡിസംബർ 16 . 


- സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 2001 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക്സസ് എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ തൃശ്ശൂർ മഹാരാജാ ടെക്നോളജിക്കൽ 
ഇൻസ്റ്റിറ്റ്യൂട്ടിൽനിന്നും രജിസ്റ്റർ നമ്പർ 983600 പ്രകാരം പാസായ 
ശ്രീമാൻ പ്രദീപ് കുമാർ, ഇ . എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 1994 ജൂൺ 
- മാസത്തിൽ നടത്തിയ കെ . ജി. സി. ഇ . പരീക്ഷയിൽ തൃശ്ശൂർ 
എം . റ്റി. ഐ . പോളിടെക്നിക്കിൽനിന്നും 21741 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീമാൻ ജോഷി, സി . ജെ . എന്ന ആൾക്ക് 
നൽകിയ കെ . ജി . സി . ഇ . സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു 

പോ യി രി ക്കു ന്നു . ആർക്കെ ങ്കിലും ഈ സർട്ടി ഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


Gaz. No. 2/2010 /DTP ( Education ). 


KERALA GAZETTE 


[ PART III 


നിരതദ്രവ്യം - 1 %. 
- ദർഘാസ് ഫോറം വിൽക്കുന്നതും സ്വീകരിക്കുന്നതുമായ 
അവസാന തീയതിയും സമയവും 29 -1- 2010 , 3 മണി. 

ദർഘാസ് തുറക്കു ന്ന തീയതിയും സമയവും 
30 - 1- 2010 , 11 മണി. 


ദർഘാസ് പരസ്യം 
നമ്പർ വി . എക്സ് . 4/ 9462/ 2009. 2009 ഡിസംബർ 28. 

തൊഴി ല ധി ഷ് ഠിത ഹയർ സെക്കന്ററി വിദ്യാ ഭ്യാസ 
വകുപ്പിന്റെ കീഴിലുള്ള പരീക്ഷാ വിഭാഗത്തിനാവശ്യമായ കമ്പ്യൂട്ടർ 
പേപ്പർ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുന്നതിലേക്കായി 
പ്രമുഖ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും ദർഘാ സു കൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . മാർക്ക് ലിസ്റ്റി ന്റെ യും 
സർട്ടിഫിക്കറ്റിന്റെയും ആകൃതി, വലിപ്പം തുടങ്ങിയ വിവരങ്ങൾ 
തൊഴിലധിഷ്ഠിത ഹയർ സെക്കന്ററി വിദ്യാഭ്യാസ ഡയറക്ടറുടെ 
ഓഫീസിൽ നിന്നും ലഭ്യമാണ്. 

അടങ്കൽ തുക രൂപ 2, 50 ,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 


- ദർഘാസുകൾ ലഭിക്കേണ്ട വിലാസം - ഡ യ റ ക്ടർ , 
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ വകുപ്പ്, ഹൗസിംഗ് ബോർഡ് 
ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം. 


തൊഴിലധിഷ്ഠിത ഹയർ സെക്കന്ററി 
വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


